© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


562 


KERALA GAZETTE 


[Parr IIT 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്‍ അവിവാഹിതനും 
നിസന്തതിയനുമാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


MAUB aG)1-20768/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 
ചായ്ക്കോട്ടുകോണം പി. ഒ., നടൂര്‍ക്കൊല്ല, കിഴക്കേകര വീട്ടില്‍ 
റോബിന്‍സണ്‍, ജെ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ തങ്കം, പി. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കൊല്ലയില്‍, ചെങ്കല്‍ വില്ലേജാഫീസര്‍മാര്‍ 
മുഖേന വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 20-7-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. പി. തങ്കം ഭാര്യ 73 
4, ജോയ്കുട്ടി, ആര്‍. മകന്‍ 48 
3. സുബിനി, റ്റി. മകള്‍ 46 
4, സുസിനി, റ്റി. [ി 44 
5. ജോഷി, ആര്‍. മകന്‍ 42 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ1-652/2021. 2021 ജനുവരി 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കരുംകുളം വില്ലേജില്‍ 
പുല്ലുവിള പി. ഒ., പുല്ലുവിള, ഫോര്‍ഗോഡ്‌ ഹൌസില്‍ 
ആന്റണി തദയൂസ്‌ മോറിസ്‌, ജെ. മരിച്ചു പോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ബെനികരോളിന്‍, ജെ. സി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കരുംകുളം വില്ലേജാഫീസര്‍മാര്‍ മുഖേന വിചാരണ നടത്തി 
വന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 9-12-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ 


1. ബെനികരോളിന്‍, ജെ. സി. ഭാരൃ 37 


2. ആരൃയന്‍ ആന്റെണി മകന്‍ 7 


22 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


MMB ag)5-431/2021. 2021 ജനുവരി 16. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാരോട്‌ വില്ലേജില്‍ 
അയിര പി. ഒ., ചെങ്കവിള, വെളിയംകോട്ടുകോണം, 
ശ്രീഅറുമുഖസദനം സതീഷ്‌, ഡി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശ്രീജ, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കാരോട്‌ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 19 -12-2018-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ശ്രീജ, എസ്‌. ഭാര്യ 32 
2. അഭിനവ്‌, എസ്‌. എസ്‌. മകന്‍ 10 
3. അഭിനയ, എസ്‌. എസ്‌. മകള്‍ 8 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചി രിപ്പില്ലായെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ്‌) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 


Thiruvananthapuram Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ ജി4-21472/2020. 2020 നവംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ പാങ്ങപ്പാറ വില്ലേജില്‍ 
മടത്തൂവിള വിട്‌, വെഞ്ചാവോട്‌, ശ്രീകാര്യം പി. ഒ. എന്ന 
മേല്‍വിലാസത്തില്‍ കെ. കൃഷ്ണന്‍കുട്ടി എന്നയാള്‍ 4-8-2020-ാ൦ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ എസ്‌. ലളിതമ്മ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ 
മേല്‍ പാങ്ങപ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 


താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


563 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. ലളിതമ്മ ഭാര്യ 78 
2 സജികൃഷ്ണന്‍, കെ. മകന്‍ 52 
3 ലൈലാ കൃഷ്ണന്‍, എല്‍. മകള്‍ 55 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ജി4-28047 /2020. 2020 ഡിസംബര്‍ 2. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുമല വില്ലേജില്‍ 
അല്‍-അമീന്‍, 1019/1638(6), തമലം, പൂജപ്പുര പി. ഒ. എന്ന 
മേല്‍വിലാസത്തില്‍ കെ. സത്താര്‍ എന്നയാള്‍ 3-9-2010-ാഠ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ പാത്തുമ്മ ബീവി, എ. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ തിരുമല വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ താഴെപ്പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാത്തുമ്മ ബീവി, എ. ഭാര്യ 60 
2 അജ്മല്‍ ഖാന്‍, പി. എസ്‌. മകന്‍ 22 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ജി4-28442/2020. 2021 ജനുവരി 8. 


തിരുവനന്തപുരം താലൂക്കില്‍ വെങ്ങാനൂര്‍ വില്ലേജില്‍ 
കുമാരമന്ദിരം, ചാവടിനട, വെങ്ങാനൂര്‍ പി. ഒ. എന്ന 
മേല്‍വിലാസത്തില്‍ കെ. എസ്‌. നായര്‍ എന്നയാള്‍ 7-9-1992-00 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ കോമളം സുകുമാരന്‍ നായര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വെങ്ങാനൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കോമളം സുകുമാരന്‍ നായര്‍ ഭാര്യ 76 
2 സുനില്‍ സുകുമാരന്‍ നായര്‍ മകന്‍ 56 
3 സുധ സൂരേഷ്‌ നായര്‍ മകള്‍ 53 


23 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ 2813-28328 /2020. 2020 നവംബര്‍ 16. 


തിരുവനന്തപുരം താലൂക്കില്‍ കഴക്കൂട്ടം വില്ലേജില്‍ 
ജയശ്രീ, പി. ആര്‍., (Wolslosmo, SNRA-72, അലന്‍ ഫെഡ്മാന്‍ 
പബ്ലിക്‌ സ്‌കൂളിന്‌ സമീപം, കഴക്കുട്ടം എന്നവര്‍ 20-9-2020-0൦ 
തീയതി മരണപ്പെട്ടതായും ബാങ്ക്‌, മറ്റാവശൃങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ സുഭാഷ്‌, വി. എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കഴക്കൂട്ടം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ താഴെപ്പറയുന്ന മൂന്ന്‌ 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുഭാഷ്‌, വി. എസ്‌. ഭര്‍ത്താവ്‌ 62 
2 കിരണ്‍, എസ്‌. ജെ. മകന്‍ 32 


3 കാര്‍ത്തിക്‌, എസ്‌. ജെ. > 25 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


Maud e216-33568/2020. 2021 ജനുവരി 7. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
16 75/407, കൃഷ്ണ നിവാസ്‌, കല്ലുംമൂട്‌ ഗാര്‍ഡന്‍സ്‌, 
ആനയറ പി. ഒ. സുനില്‍കുമാര്‍, കെ. എന്നയാള്‍ 2-2-2015-0൦ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ദീപ്തി, എസ്‌. എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കടകംപള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ താഴെപ്പറയുന്ന 
നാല്‍ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കരൂണ, ജി. മാതാവ്‌ 91 
2 ദീപ്തി, എസ്‌. എസ്‌. ഭാര്യ 46 
3 സ്നേഹ സുനില്‍കുമാര്‍ മകള്‍ 18 
4 കരൂണ്‍ കെ. സൂനില്‍ മകന്‍ 13 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


564 


KERALA GAZETTE 


[Parr IIT 





(6) 


നമ്പര്‍ ജി2-32195/2020. 2020 ഡിസംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ പേട്ട വില്ലേജില്‍ 
ടി. സി. 273/78ട, രാധ നിവാസ്‌, പാല്‍കുളങ്ങര, 
തിരുവനന്തപുരം എന്ന മേല്‍വിലാസത്തില്‍ എന്‍. സത്ൃകുമാര്‍ 
എന്നയാള്‍ 23-3-2020-ാ൦ തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റ്‌ ആവശുങ്ങള്‍ക്കും വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരയ ജെ. ലളിത സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പേട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികള്‍ താഴെപ്പറയുന്ന മൂന്ന്‌ 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജെ. ലളിത ഭാര്യ 61 
2 ചിത്ര, എസ്‌. എല്‍. മകള്‍ 39 
3 വിനോദ്‌ കുമാര്‍, എസ്‌. എല്‍. മകന്‍ 37 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ജി2-32208 /2020. 2020 ഡിസംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ പേട്ട വില്ലേജില്‍ 
ടി. സി. 30/937, കിഴക്കുപുറത്തു വീട്‌, കവറടി റോഡ്‌, 
തിരുവനന്തപുരം, പേട്ട പി. ഒ. എന്ന മേല്‍വിലാസത്തില്‍ 
എന്‍. ശാരദ എന്നവര്‍ 11-10-2018-ാ൦ തീയതി മരണപ്പെട്ടതായും 
ബാങ്കിലും നിയമാനസൃതമായ മറ്റ്‌ ആവശ്യങ്ങള്‍ക്കും വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ മകന്‍ വി. രാജീവന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പേട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന ആറ്‌ പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 വി. രാജീവന്‍ മകന്‍ 56 
2 ബി. വാമദേവന്‍ ഭര്‍ത്താവ്‌ 93 
3 അജിത കുമാരി, എസ്‌. മകള്‍ 62 
4 ഗിരീശന്‍, വി. മകന്‍ 60 
5 അനിതകുമാരി, എസ്‌. മകള്‍ 51 
6 സജീവന്‍ മകന്‍ 50 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


24 


(8) 


Maud e216-34775/2020. 2021 ജനുവരി 6. 


തിരുവനന്തപുരം താലൂക്കില്‍ തൈക്കാട്‌ വില്ലേജില്‍ 
ടി. സി. 20/410, കൂഞ്ചാലുംമൂട്‌, കരമന, തിരൂവനന്തപുരം, 
എന്ന വിലാസത്തില്‍ അബ്ദുല്‍ഗഫൂര്‍ എന്നയാള്‍ 11-5-2019-0ഠ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ 
ഷാജഹാന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ തൈക്കാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന അഞ്ച്‌ പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഐഷാബീവി ഭാര്യ 62 
2 ഷമീല മകള്‍ 42 
3 ഷാജഹാന്‍ മകന്‍ 40 
4 തസ്നി, എം. മരണപ്പെട്ട 
മകന്‍ നസീറിന്റെ മകള്‍ 15 
5 മുഹമ്മദ്‌ ഹഫീസ്‌ ,, മകന്‍ 13 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ജിദ3-31020/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
ബി. സോമനാഥന്‍ നായര്‍, ടി. സി. 253310, ഇന്ദീവരം, 
140 6, വഞ്ചിയൂര്‍ പി. ഒ. എന്നയാള്‍ 1-10-2020-ഠം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്‌, മറ്റാവശൃങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ഐ. ശൈലജദേവി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഐ. ശൈലജദേവി ഭാര്യ 68 
2 സോജ എസ്‌. നായര്‍ മകള്‍ 37 
3 ശൈലനാഥ്‌ എസ്‌. നായര്‍ മകന്‍ 43 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


565 





(10) 


നമ്പര്‍ ജിദ3-30407 /2020. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉള്ളൂര്‍ വില്ലേജില്‍ 
എസ്‌. വിശ്വംഭരന്‍, ശ്രീലത കോട്ടേജ്‌, ഉള്ളൂര്‍, 20.0... 
എന്നയാള്‍ 20-6-2020-ാ൦ തീയതി മരണപ്പെട്ടതായും ബാങ്ക, 
മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ഗിരിജ, കെ. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ഉള്ളൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗിരിജ, കെ. ഭാര്യ 62 
2 ശ്രീലത, ജി. മകള്‍ 45 
3 ശ്രീലേഖ, ജി. ട്ട 43 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ന 


നമ്പര്‍ ജി2-23222 /2020. 2020 ഡിസംബര്‍ 10. 


തിരുവനന്തപുരം താലൂക്കില്‍ ശാസ്തമംഗലം 
വില്ലേജില്‍ മണിമന്ദിരം, സി. എസ്‌. എം. 115, ഇടപ്പഴിഞ്ഞി, 
ശാസ്തമംഗലം പി. ഒ., തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ 
എന്‍. രാധാമണി എന്നവര്‍ 12-3-2020-ാം തീയതി മരണപ്പെട്ട 
തായും ബാങ്കിലും നിയമാനുസൃതമായ മറ്റാവശൃങ്ങള്‍ക്കും 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
മകന്‍ പി. വി. മണികൂട്ടന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ 


ശാസ്തമംഗലം 


താഴെപ്പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പി. വി. മണികൂട്ടന്‍, മകന്‍ 46 
റ്റി. സി. 15/457, 
മണിമന്ദിരം, 
സിഎസ്‌എംആര്‍എ-115, 
ഇടപ്പഴിഞ്ഞി, 
ശാസ്തമംഗലം പി. ഒ. 
2 മഞ്ജു, ആര്‍. വി. മകള്‍ 45 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 4/2021/DTP (CLR). 


20 


(12) 


നമ്പര്‍ ജിദ-30957/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
കെ. സ്വാമിനാഥന്‍, 1 13/304-8 കുമ്പളത്ത; 1:15 നഗര്‍, 
പാറ്റൂര്‍ എന്നയാള്‍ 22-9-2001-ാം൦ തീയതി മരണപ്പെട്ടതായും 
ബാങ്ക്‌, മറ്റാവശ്ൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ കെ. എസ്‌. രാജന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികള്‍ താഴെപ്പറയുന്ന നാല്‍ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


അന്വേഷണം 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. എസ്‌. രാജന്‍ മകന്‍ 71 


2 എം. കെ. ലളിതാബായി പരേതനായ 
മകന്‍ കെ. എസ്‌. 


സുദര്‍ശനന്റെ ഭാര്യ 75 

3 മനൂ കെ. സുദര്‍ശന്‍ » മകള്‍ 45 
4 ബിനു കുമ്പളത്ത്‌ 

സുദര്‍ശനന്‍ ി മകന്‍ 4 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ ജിദ-30955/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
എന്‍. എസ്‌. ചന്ദ്രമതി, ച്രന്രനിലയം, തൈവിള റോഡ്‌, 
പുത്തന്‍ ചന്ത എന്നവര്‍ 13-10-201-ോം തീയതി മരണപ്പെട്ടതായും 
ബാങ്ക്‌, മറ്റാവശ്ൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്പ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ കെ. എസ്‌. രാജന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന നാല്‍ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. എസ്‌. രാജന്‍ മകന്‍ 71 
2 ലളിതാബായി, എം. കെ. പരേതനായ 


മകന്‍ കെ. എസ്‌. സുദര്‍ശനന്റെ ഭാരൃ 75 


3 മനൂ കെ. സുദര്‍ശന്‍ മകള്‍ 45 


2 


4 ബിനു കുമ്പളത്ത്‌ സുദര്‍ശനന്‍ മകന്‍ 41 


2 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


566 


KERALA GAZETTE 


[Parr IIT 





(14) 


നമ്പര്‍ ജിദ-32691//2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ മുട്ടത്തറ വില്ലേജില്‍ 
മൂരൂകന്‍, ടി. സി. 692505, അരൂണ്‍ ഭവന്‍ എന്നയാള്‍ 
2-8-2020-ാ0൦ തീയതി മരണപ്പെട്ടതായും ബാങ്ക്‌, 
മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരയ ലൈല സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
മുട്ടത്തറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 


നാല്‍ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലൈല ഭാര്യ 55 
2 യശോദ മാതാവ്‌ 75 
3 അരുണ്‍ലാല്‍, എം. മകന്‍ 32 
4 അഞ്ചു, എല്‍. മകള്‍ 26 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ജി3-26640/2020. 2020 നവംബര്‍ 16. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
എല്‍. റോബിന്‍സണ്‍, ടി. സി 13/130(2), അപ്പൂസ്‌, കണ്ണമ്മൂല, 
പേട്ട പി. ഒ. എന്നയാള്‍ 14-7-2020-ാഠ൦ തീയതി മരണപ്പെട്ടതായും 
ബാങ്ക്‌, മറ്റാവശൃ ങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ഡെയ്സി, ജെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം 


അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 


അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 ഡെയ്സി, ജെ. ഭാര്യ 76 
2 മിനി ജോണ്‍ മകള്‍ 49 
3 നിമി റോബിന്‍സണ്‍ 45 


മമ 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


26 


(16) 


നമ്പര്‍ ജിദ-33278//2020. 2020 ഡിസംബര്‍ 29. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉള്ളൂര്‍ വില്ലേജില്‍ 
ഡി. ഗോപി, ടി. സി. 8/1494, ഡി 32, ഐശ്വര്യ, അര്‍ച്ചന 
നഗര്‍, പോങ്ങുംമ്മൂട്‌ എന്നയാള്‍ 8-10-2020-ഠാ൦ തീയതി 
മരണപ്പെട്ടതായും ബാങ്ക, മറ്റാവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
എസ്‌. ശ്യാമള സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഉള്ളൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന്‌ 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. ശ്യാമള ഭാരൃ 66 
2 രാജ്കുമാര്‍, ജി. എസ്‌. മകന്‍ 4 


3 പ്രവീണ്‍ കുമാര്‍, ജി. എസ്‌. ളു 39 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ ജിദ-34345/2020. 2021 ജനുവരി 6. 


തിരുവനന്തപുരം താലൂക്കില്‍ ആറ്റി(പ വില്ലേജില്‍ 
ലളിതാംബിക, എസ്‌., അഷ്ടമി”, ടി. സി. 98/2262, 
അരശുംമ്മൂട്‌, എ.ആര്‍.എ. 26, കുളത്തൂര്‍ പി. ഒ. എന്നവര്‍ 
20 -11-2020-ാ൦ തീയതി മരണപ്പെട്ടതായും ബാങ്ക, 
മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ മകള്‍ ധന, എല്‍. ആര്‍. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ആറ്റിപ്ര വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശിയായി 
താഴെപ്പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
WM}, എല്‍. ആര്‍. മകള്‍ 40 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ ജി2-31298/2020. 2021 ജനുവരി 5. 


തിരുവനന്തപുരം താലൂക്കില്‍ കുടപ്പനക്കുന്ന്‌ വില്ലേജില്‍ 
ജി. റ്റി. വില്ല, റ്റി. സി. 3/255, മുട്ടട പി. ഒ., തിരുവനന്തപുരം 
എന്ന വിലാസത്തില്‍ ജി. തോംസണ്‍ എന്നയാള്‍ 22-10-2020-ഠഠ 
തീയതി മരണപ്പെട്ടതായും ബാങ്കിലും നിയമാനുസൃതമായ 
മറ്റാവശൃങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ഹേമലതാ, ജി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുടപ്പനക്കുന്ന്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണ്‌ ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


567 





ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹേമലതാ,, ജി., ഭാര്യ 46 
ജി. റ്റി. വില, 
റ [1] 
പ്രിയദര്‍ശിനി നഗര്‍, 
മുട്ടട പി. ഒ.., 
തിരുവനന്തപുരം 
2 ടോമി തോംസണ്‍ മകന്‍ 25 
3 റ്റീന തോംസണ്‍ മകള്‍ 20 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ ജിദ-34198/2020. 2020 ഡിസംബര്‍ 28. 


തിരുവനന്തപുരം താലൂക്കില്‍ ആറ്റി(പ വില്ലേജില്‍ 
സി. കാര്‍ത്തികേയന്‍, തുളസിഭവന്‍, കുളത്തൂര്‍ പി. ഒ. 
എന്നയാള്‍ 30-7-2002-ാം തീയതി മരണപ്പെട്ടതായും ബാങ്ക 
മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ മകന്‍ അനില്‍ കുമാര്‍, കെ. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ആറ്റിപ്ര വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ 
താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തുളസി, കെ. ഭാര്യ 68 
2 സുനിത, ടി. മകള്‍ 50 
3 അനില്‍ കുമാര്‍, കെ. മകന്‍ 49 


4 വിനി, കെ. 3 48 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ ജിദ-29018/2020. 2020 നവംബര്‍ 17. 


തിരുവനന്തപുരം താലൂക്കില്‍ അയിരൂപ്പാറ വില്ലേജില്‍ 
സൈനുദ്ദീന്‍ മുഹമ്മദ ഹനീഫ, കല്ലടിച്ചവിള, തുണ്ടത്തില്‍ പി. ഒ. 
എന്നയാള്‍ മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃ 


8-5-2020-ഠാ൦ തീയതി 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരയ ബീനാ ബീഗം സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അയിരൂപ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ 
താഴെപ്പറയുന്ന 6 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


2/7 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീനാ ബീഗം ഭാര്യ 46 
2 ജാസ്മി, ബി. എസ്‌. മകള്‍ 27 
3 ഷറഫുദ്ദീന്‍, എം. സഹോദരന്‍ 60 
4 


അബ്ദുല്‍ സലീം 53 


5 ഷാജഹാന്‍, എം. 61 


6 ഫസിലൂദ്ദീന്‍ 58 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ ജി2-30394//2020. 2020 ഡിസംബര്‍ 15. 


തിരുവനന്തപുരം താലൂക്കില്‍ മണക്കാട്‌ വില്ലേജില്‍ 
റ്റി. സി. 70/656, കല്യാണ്‍ വീട്‌, പുത്തന്‍കോട്ടം, 
ആറ്റുകാല്‍ വാര്‍ഡ്‌, മണക്കാട്‌ എന്ന വിലാസത്തില്‍ 
ഹരികുമാര്‍, പി., എന്നയാള്‍ 8-10-2020-നും 9-10-2020-നും 
ഇടയ്ക്ക്‌ മരണപ്പെട്ടതായും നിയമാനുസൃതമായ വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ ശിവപ്രിയ, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ മണക്കാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ 
താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശിവപ്രിയ, എസ്‌.. ഭാര്യ 39 
Ql. സി. 70/656, 
പുത്തന്‍കോട്ട, 
മണക്കാട്‌ 
2 പി. പാര്‍വൃതി മകള്‍ 15 
3 എച്ച്‌. പ്രണവ്‌ കൃഷ്ണ മകന്‍ 10 
4 പി. ലീല തങ്കം മാതാവ്‌ 67 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(22) 


നമ്പര്‍ ജി2-30403/2020. 2020 ഡിസംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ ശാസ്തമംഗലം വില്ലേജില്‍ 
മഹേഷ്‌, റ്റി. സി. 91020, എം. എല്‍. ആര്‍. 122, 
ശാസ്തമംഗലം പി. ഒ. എന്ന വിലാസത്തില്‍ ഇന്ദിരഗോപാലപിള്ള 
എന്നവര്‍ 1-10-2020-ാ൦ തീയതി മരണസപ്പെട്ടതായും 
ബാങ്കിലും നിയമാനുസൃതമായ മറ്റാവശ്യങ്ങള്‍ക്കും അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകന്‍ 
മനോജ്‌ ഗോപാലപിള്ള സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ശാസ്തമംഗലം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശി താഴെപ്പറയുന്ന 


ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


568 


KERALA GAZETTE 





പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മനോജ്‌ ഗോപാലപിള്ള, മകന്‍ 52 


Ql. avi. 9/1020, 
oO 
മഹേഷ്‌, 


ശാസ്തമംഗലം പി. ഒ. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശി എന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(23) 


നമ്പര്‍ ജി6-7984/2020. 2020 ഡിസംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ തൈയ്ക്കാട്‌ വില്ലേജില്‍ 
1412-37, 
വലിയശാല, സുഭ്രദ അമ്മ, പി., എന്നവര്‍ 6-2-2019-ാം തീയതി 


റ്റി. സി. 23/1078, കുന്നുംപുറത്ത്‌ വീട്‌, 
മരണപ്പെട്ടതായും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതയുടെ മകള്‍ മഫേശ്വരി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
തൈയ്ക്കാട്‌ വില്ലേജാഫീ സര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ താഴെപ്പറയുന്ന 2 


പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മഹേശ്വരി, എസ്‌. മകള്‍ 55 
2 ജഗദീശ്ചരി, എസ്‌. > 44 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(24) 


നമ്പര്‍ ജി2-23876 /2020. 2020 ഡിസംബര്‍ 21. 


തിരുവനന്തപുരം താലൂക്കില്‍ പട്ടം വില്ലേജില്‍ ബിജലി, 
കുളത്തില്‍ ലെയിന്‍, മെഡിക്കല്‍ കോളേജ പി. ഒ., തിരുവനന്തപുരം 
എന്ന വിലാസത്തില്‍ ടി. കെ. ഗോപാലകൃഷ്ണന്‍ നായര്‍ 
എന്നയാള്‍ 26-8-2020-ാ൦ തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റാവശ്യങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ലീല ഗോപാലകൃഷ്ണന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പട്ടം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം 


അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 


അവകാശികള്‍ താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 


28 


[Parr III 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലീല ഗോപാലകൃഷ്ണന്‍, ഭാരൃ 75 
ബിജലി, കളത്തില്‍ ലെയിന്‍, 
മെഡിക്കല്‍ കോളേജ്‌ പി. ഒ., 
തിരുവനന്തപുരം 
2 ബിന്ദു ഗോപാലകൃഷ്ണന്‍ മകള്‍ 54 
3 ജയകൃഷ്ണന്‍ ഗോപാലകൃഷ്ണന്‍ മകന്‍ 62 
4 ജയശ്രീ മകള്‍ 48 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(25) 


നമ്പര്‍ ജിദ3-3506/2021. 2021 ജനുവരി 19. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
ജിബ്സണ്‍ ജോ ഫ്രാന്‍സിസ്‌, മെയ്ഡെയില്‍, ആര്‍. സി. ലെയിന്‍, 
കുന്നുകുഴി എന്നയാള്‍ 14-1-2017-ാം തീയതി മരണപ്പെട്ടതായും 
ബാജ്‌; മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ പിതാവ്‌ ബാബു ഫ്രാന്‍സിസ്‌, 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വഞ്ചിയൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശി 


താഴെ പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gold പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ബാബു ഫ്രാന്‍സിസ്‌ പിതാവ്‌ 62 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളയാളാണ്‌ പരേതന്റെ അനന്തരാ 
വകാശിയെന്നുള്ളതിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(26) 


നമ്പര്‍ ജി4-33484/2020. 2020 ജനുവരി 11. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുമല വില്ലേജില്‍ 
തിരുമല പി.ഒ. റ്റി. സി. 8/213, സുധീര്‍ മന്‍സിലില്‍, 
സൈനുദ്ദീന്‍ എന്നയാള്‍ 24-2-2020-ാ൦ തീയതി മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ഫാത്തിമബീവി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ തിരുമല വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ 


താഴെപ്പറയുന്ന 6 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


569 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫാത്തിമബീവി ഭാര്യ 65 
2 സുധീര്‍ഖാന്‍, എസ്‌. മകന്‍ 49 
3 സുധീന, എസ്‌. മകള്‍ 46 
4 സജിനബീവി, എസ്‌. i 42 
5 അഖിത മുഹമ്മദ്‌, എസ്‌. മരണപ്പെട്ട മകന്‍ 

ഷഫീര്‍, എസ്‌.-ന്റെ മകന്‍ 12 
6 അലിക യാസ്മിന്‍, എസ്‌. ,, മകള്‍ 8 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിനും അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


തിരുവനന്തപുരം. തഹശീല്‍ദാര്‍. 


Nedumangad Taluk 
പരസ്യം 


() 


നമ്പര്‍ ബി-9438/2020. 2020 ഒക്ടോബര്‍ 1. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സൈറസ്‌, എം. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ 
ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വെളിയന്നൂര്‍ പി. ഒ., 
സയന ഭവനില്‍ ഷീല, റ്റി. ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കററും പരിശോധിച്ചതില്‍ ടിയാന്‍ 


21-1-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാത്ര മേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷ്വീല ഭാര്യ 46 
2 സയന സൈറസ്‌, മകള്‍ 27 
3 ഷ്വിലൂു സൈറസ്‌ മകന്‍ 25 
4 സോന സൈറസ്‌ മകള്‍ 23 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ 30 


ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 


ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


Gaz. No. 4/2021/DTP (CLR). 


29 


(2) 


നമ്പര്‍ ബിട-11773/2019. 2020 ഒക്ടോബര്‍ 7. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ ചെല്ലമ്മ, പി. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ 
ക്കുവേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി മുളയറ പി. ഒ., 
തിനവിള, കരിയ്ക്കകം കോളനിയില്‍ ലളിത മുതല്‍ പേര്‍ 
ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര, കരകുളം, ഉഴമലയ്ക്കല്‍, 
വട്ടപ്പാറ, പനവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കററും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 3-6-2019-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പത്മിനി മകള്‍ 61 

2 ലളിത + 45 

3 അംബിക + 55 

4 ബേബി + 52 

5 @0220 @ oocercBad മകന്‍ 53 

6 സതീശന്‍ 48 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(3) 


നമ്പര്‍ ബിട-9335/2020. 2020 ഒക്ടോബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സുബാഷ്‌ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
കരകുളം പി. ഒ., വഴയില, ക്രൈസ്റ്റ്‌ നഗര്‍, വലിയവിള വീട്ടില്‍ 
സന്ധ്യ, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കററും പരിശോധിച്ചതില്‍ ടിയാന്‍ 24-5-2016-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സന്ധ്യ, എസ്‌. ഭാര്യ 37 
2 ലാവണ്യ, എസ്‌. മകള്‍ 13 
3 ലെയന, എസ്‌. ം 10 


(മൈനര്‍ സന്താനങ്ങള്‍ മാതാവിന്റെ സംരക്ഷണയില്‍ 
കഴിഞ്ഞുവരുന്നു.?) 

അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


